Guyemis . Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


28th April 1984 


(No. 363 


Vol. XXIX ] Trivandrum , Saturday, 


8th Vaisakha 1906 


GOVERNMENT OF KERALA 
Health (G ) Department 

NOTIFICATIONS 
No. 15648|g3|84|HD . Dated , Trivandrum , 17th April , 1984 . 


S. R. O. No. 431/84. - In exercise of the powers conferred by sub 
section ( 1 ) of section 9 of the Prevention of Food Adulteration Act , 
1954 (Central Act 37 of 1954 ) and in supersession of Notification ( 1 ) 
No. 59475 G3 82 HD dated 24th December , 1982, published as 
S. R. O. No. 28 83 in the Kerala Gazette extraordinary No. 35 dated 
6th January 1983, the Government of Kerala hereby appoint Sri 
C. P. Jacob Health Inspector , Grade I, Perumbavoor Municipality , 
to be Food Inspector for the purposes of the said Act and assign 
to him the area within the Perumbavoor Municipality as the local 
area within which he shall exercise his powers under the said Act. 

( ii) 
S. R. O. No. 49284. - In exercise of the powers conferred by 
sub section ( 1 ) of section 20 of the Prevention or Food Adulteration 
Act, 1954 (Central Act 37 of 1954 ) and in supersession of Notifi 
cation - II No. 59475 G3/82HD dated 24th December , 1982, published 

S. R. O. No. 29/83 in the Kerala Gazette extra 
ordinary No. 35 dated the 6th January , 1983, the Government of 


as 


2 


Kerala hereby authorise Sri C. P. Jacob) appointed as Food !Inspector under 
institute prosecutions for offences under the said Act within his jurisdiction . 


By order of the Governor, 
M. G. K. MURTHY, 

Secretary . 


Explanatory Note 
( This does not form part of the notification , but is intended to indicate its 
general purpurt.) 3 . 

Sri C. P. Jacob , Food Inspector, Alwaye Municipality has been transferred 
and posted to Perumbavoor Municipality. It is necessary to appoint him as 
Food Inspector under the Prevention of Food Adulteration Act and to 
authorise him to institute prosecutions for offences under the Act. Th 
notifications are intended to achieve the above object. 


PRINTED AND FUBLISHED BY T83 S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1984. 


Reg. No.ÉL TVM 


Government of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBL SHED BY AUTHORITY 


28th April 1984 
Vol.XXIX ] Trivandrum , Saturday, 

[No. 362 
8th Vaisakha 1906 (Saka ) 


GOVERNMENT OF KERALA 


Public Works (D ) Department 

DECLARATION 


No. 31929 /D1/83/ PW , 

Dated , Trivandrum , 24th April 1984 . 
S. R. O. No. 430 /84. - Whereas, in exercise of the powers conferred 
by clause (1) of Article 258 of the Constitution of India the President 
has in Notification No. 2 /4 /63/ Judl. II dated 31-5-1963 entrusted the 
Government of Kerala, with their consent, the functions of the Central 
Government under the Kerala Land Acquisition Act, 1961 (Act 21 of 1962), 
in relation to acquisition of lands for the purpose of the Union in the 
State of Kerala ; 

And whereas; under subsection (1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962) Notification No. 53361/ D1/ 83/PW 
dated the 28th December, 1981, in respect of the lands specified in the 
schedule below has been published in the Kerala Gazette Extraordinary 
No. 1027 dated the 31st December, 1981 ; 

And whereas, under subsection (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the 
case, the provisions of section 5. of the said Act shall not apply to the 
lands specified in the Schedule below ; 

33/ 1598 /L . 


And whereas, the Government are satisfied that the said lands have 
to be acquired for a public purpose ; 

Now , therefore, the Government of Kerala hereby declare under 
section 6 of the said Act that the lands specified in the Schedule below . 
and measuring 00.53 Ares be the same a little more 

or less, is 
needed for a public purpose , to wit for widening of the road Overbridge 
Junction , Trivandrum and under section 7 of the said Act direct the Special 
Tahsildar (Land Acquisition ) National Highway , No: III, - Kovalam, 
Trivandrum to take order for the acquisition of the lands. Further, under 
subsection (1 ) of section 19 of the said Act , Government direct that the 
Collector may take possession of the lands on the expiry of fifteen days 
from the date of publication of the notice mentioned in subsection (1) of 
section 9 of the said Act. . 

A plan of the lands is kept in the Office of the Special Tahsildar (Land 
Acquisition ), National Highways, Kovalam, Trivandrum and may be 
inspected at any time during office hours. 

SCHEDULE 

District - Trivandrum . 
Taluk -- Trivandrum . 

Village-Vanchiyoor. 
( The extent given is approximate ) 
Survey No. - 1058. 
Description - Dry land . 
Arca - 00.53 Ares. 

Explanatory Note 
( This does not form part of the Notification but is intended to indi. 
cate its general purport) .. 

The work of widening of Thampanoor Overbridge Junction has already 
been arranged which is in speedy execution . The land for the purpose is 
urgently required. Hence the declaration . 

എസ്. ആർ. ഒ. നമ്പർ 430/84. - ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം അനു 
പദം(1 )ം ഖണ്ഡംമുലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 1963 മേയ് 31 -ാം തീയതിയിലെ 2/4/1963/ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജഞാപനംമൂലം കേരള സംസ്ഥാനത്ത് യൂണിയന്റെ ആവശ്യത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥല 
മെടുപ്പ് ആക്ററ് (1962- ലെ 21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതല 
കൾ കേരള സർക്കാരിനെ, അവരുടെസമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്ന 
തിനാലും ; 

- - 
1961- ലെ കേരള സ്ഥലമെടുപ്പ് ആകടം (1962- ലെ 21), 3-ാം വകുപ്പ് 
ന്ധിച്ച് 1981 ഡിസംബർ 28 -ാം തീയതിയിലെ 53361/ ഡി181 പി.ഡബ്ലിയു 
ഡി . എന്ന നമ്പർ വിജ്ഞാപനം 1981 ഡിസംബർ 31 -ാം തീയതിയിലെ 1027 

കേരള ഗസററിൽ 

(പസിദ്ധപ്പെടുത്തിയിരിക്കുന്നതി 


നമ്പർ 

അസാധാരണ 
നാലും ; 


3 


ത്തിന്, 


പ്രസ്തുത ആക്ട് 19-ാം വകുപ്പ്, (4)-ം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ട° 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമിക്ക് ബാധകമാകുന്നത 
ല്ലെന്ന് കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും ; 

(പസ്തുത ഭൂമി ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

ഇപ്പോൾ , അതിനാൽ, ( പസ്തുത ആക° ട് 6 -ാം വകുപ്പു പ്രകാരം കേരള 
സർക്കാർ് താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും . 00.53 ആറോ അതിൽ അല്പം 
കൂടുതലോ, കുറവോ വിസ്തീർണ്ണം വരുന്നതുംആയ ഭൂമി ഒരു പൊതു ആവശ്യ 

അതായത് തിരുവനന്തപുരം ഓവർബ്രിഡ്ജ് ജംഗ്ഷൻ റോഡ് 
വിസ്തൃതമാക്കുന്നതിന് ആവശ്യമായിരിക്കുന്നു എന്ന് ഇതിനാൽ പ്രഖ്യാപി 
ക്കുകയും, പ്രസ്തുത ആക്ട് 7 -ാം വകുപ്പുപ്രകാരം പ്രസ്തുത ഭൂമി വില 
യ്ക്കെടുക്കുന്നതിനുള്ള ഉത്തരവ് വാങ്ങുന്നതിന് തിരുവനന്തപുരം, കോവളം 
നാഷണൽ ഹൈവേ III-ാം നമ്പരിലെ സ്പെഷ്യൽ തഹശീൽദാരോട ( സ്ഥല 
മെടുപ്പ്) നിർദ ° ദേശിക്കുകയും ചെയ്യുന്നു . മാത്രമല്ല , പ്രസ്തുത ആക°° 9 -ാം 
വകുപ്പം (1)-ാം ഉപവകുപ്പിൽ പറഞ്ഞിട്ടുളള നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതിമുതൽ 15 ദിവസം കഴിയുമ്പോൾ കളക്ടർക്ക് പ്രസ്തുത ഭൂമി കൈവ 
ശപ്പെടുത്താവുന്നതാണെന്ന് പ്രസ്തുത ആക°s ° 19 -ാം വകുപ്പ് (1) -ാം ഉപവകു 
പ്പു പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

പ്രസ്തുത സ്ഥലത്തിന്റെ ഒരു പാൻ, തിരുവനന്തപുരത്ത് കോവളത്തുളള 
നാഷണൽ ഹൈവേ സ്പെഷ്യൽ തഹശീൽദാരുടെ ( സ്ഥലമെടുപ്പ്) ആഫീസിൽ 
സൂക്ഷിച്ചിട്ടുളളതും ആഫീസ് സമയത്ത്എപ്പോൾ വേണമെങ്കിലും അത് പരി 
ശോധിക്കാവുന്നതും ആകുന്നു . 

പട്ടിക 

ജില്ല - തിരുവനന്തപുരം. 
താലൂക്ക° -തിരുവനന്തപുരം. 

വില്ലേജ് - വഞ്ചിയൂർ. 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവ്വേ നമ്പർ -- 1058. 
വിവരണം - പുരയിടം. 
വിസ്തീർണ്ണം-00.53 ആർ. 

വിശദീകരണക്കുറിപ്പ് 
( ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമാകുന്നതല്ല , എന്നാൽ അതിന്റെ പൊതു 
ഉദദേശം സൂചിപ്പിക്കുന്നതിന് ഉദ° ദേശിച്ചുകൊണ്ടുളളതാണ്) 

തമ്പാനൂർ ഓവർബിഡ്ജ് ജംഗ്ഷൻ വി സത ത മാ ക്കു ന്ന തിനുളള 
പണിക്ക് ഏർപ്പാടു ചെയ്തുകഴിഞ്ഞിട്ടുളളതും അത് അതിവേഗം നടന്നുകൊ 
ണ്ടിരിക്കുന്നതുമാണ്. ആ ആവശ്യത്തിനുവേണ്ടിയുള്ള സ്ഥലം അത്യാവശ്യ 
മായി ലഭിക്കേണ്ടിയിരിക്കുന്നു . അതുകൊണ്ടാണ് ഈ പ്രഖ്യാപനം പുറപ്പെടു 
വിക്കുന്നത്. 

By order of the Governor, 

K. RAGHAVA KURUP, 
Joint Secretary to Government. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1984. 


